Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





ത്ന ചി Reg. No. KL/TV(NY/634/2018-20 


2020 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ ൦2 ൨0 2020 നമ്പര്‍ 
1196 വൃശ്ചികം 30 49 
Vol. IX Thiravananthapuram, 30th Vrischikam 1196 No, 
Tuesday 1942 അഗഗഹായനം 24 


24th Agrahayana 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


8534 


KERALA GAZETTE 


[Parr 11 





Chirayinkeezhu Taluk 
പരസ്യം 


() 


നമ്പര്‍ ബി4-9815/2020. 2020 സെപ്റ്റംബര്‍ 4. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ കരവാരം വില്ലേജില്‍ 
സരസാലയം വീട്ടില്‍ ധനപാലന്‍, എം. 10-2-2020-ഠാഠ൦ തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
ച്രന്ദിക, പി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കരവാരം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 


വരുത്തിയ റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ധനപാലന്‍, എം. 10-2-2020-ഠാഠ൦ തീയതി 
മരണപ്പെട്ടു വെന്നും പരേതന്‍ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ചന്ദ്രിക, പി. ഭാര്യ 55 

2 അരുണ്‍, സി. ഡി. മകന്‍ 35 

3 അജു, സി. ഡി. ട്ട 33 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി4-9794/2020. 2020 സെപ്റ്റംബര്‍ 4. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ മുദാക്കല്‍ വില്ലേജില്‍ 
സരസ്വതി ഭവനില്‍ സുന്ദരേശന്‍, എസ്‌. 10-10-2019-ഠാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
ലിസ്സി, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മുദാക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 


വരുത്തിയ റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ സുന്ദരേശന്‍, എസ്‌. 10-10-2019-ാ൦ തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്‍ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രാജമ്മാള്‍, സി. മാതാവ്‌ 82 

2 ലിസ്സി, എസ്‌. ഭാര്യ 52 

3 ലിജിന്‍, എസ്‌. മകന്‍ 31 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


60 


(3) 


നമ്പര്‍ enil4-9731/2020. 2020 സെപ്റ്റംബര്‍ 3. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ വക്കം വില്ലേജില്‍ തുണ്ടത്തുവിള 
വീട്ടില്‍ വിനോദ്‌, എസ്‌. 7-4-2020-ഠ൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ പേരിലുള്ള നിയമാനുസൃത ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
വിജയലക്ഷ്മി, വി. എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വക്കം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ വിനോദ്‌, എസ്‌. 7-4-2020-ഠം തീയതി 


മരണപ്പെട്ടു വെന്നും പരേതന്‍ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാധ, പി. മാതാവ്‌ 65 
2 വിജയലക്ഷ്മി, വി. എസ്‌. ഭാര്യ 33 
3 ശ്രീഹരി വി. വിനോദ്‌ മകന്‍ 12 
4 വൈഗ വി. വിനോദ്‌ മകള്‍ 9 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പുണ്ട്‌.?) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ബി4-7408/2020. 2020 സെപ്റ്റംബര്‍ 8. 


കൊല്ലം താലൂക്കില്‍ കോട്ടപ്പുറം വില്ലേജില്‍ 
ര്രീദേവി വിഹാര്‍ (ശ്രീലകം) വീട്ടില്‍ ശ്രീദേവി അമ്മ 
28 -6-2019-ാ൦ തീയതി മരണപ്പെട്ടു വെന്നും പരേതയുടെ 
പേരിലുള്ള നിയമാനുസൃത ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിനുവേണ്ടി ടിയാളുടെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതയുടെ മകള്‍ ശ്രീജ, എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ആറ്റിങ്ങല്‍ അവനവഞ്ചേരി വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരുത്തിയ 
റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ശ്രീദേവി അമ്മ 28-6-2019-ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതയ്ക്ക്‌ താഴെ പറയുന്ന അവകാശികളുണ്ടെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീജ, എസ്‌. മകള്‍ 50 
2 ശ്രീലാല്‍, എസ്‌. മകന്‍ 48 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1-൦ 2-൦ കക്ഷികള്‍ പേരില്‍ 
അവകാശ സാക്ഷ്ൃ പ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8535 





(5) 


നമ്പര്‍ ബി4-9956/2020. 2020 സെപ്റ്റംബര്‍ 1. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ ഇടയ്ക്കോട്‌ വില്ലേജില്‍ 
നൂര്‍ മഹല്‍ വീട്ടില്‍ എം. എ. അന്‍സാരി, 11-7-2020-ഠ൦ 
തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 
പരേതന്റെ മകന്‍ വസീര്‍, എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ഇടയ്ക്കോട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും 


പരിശോധിച്ചതില്‍ എം. എ. അന്‍സാരി 11-7-2020-ാം തീയതി 


മരണപ്പെട്ടുവെന്നും പരേതന്‍ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സൈനബാബീവി മാതാവ്‌ 91 
2 സാജിത, എസ്‌. ഭാരൃ 61 
3 ബീന, എ. മകള്‍ 45 
4 വസീര്‍, എ. മകന്‍ 43 
5 ഫാത്തിമ, എസ്‌. മകള്‍ 38 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ ട വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


6) 


നമ്പര്‍ ബി4-10046/2020. 2020 സെപ്റ്റംബര്‍ 1. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ അഞ്ചുതെങ്ങ്‌ വില്ലേജില്‍ 
അമ്പാടി വീട്ടില്‍ അനില്‍കുമാര്‍, ബി. 2-2-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരയ ജിജി 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അഞ്ചുതെങ്ങ്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരുത്തിയ 
റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
അനില്‍കുമാര്‍, ബി. 2-2-2020-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 


പരേതന്‌ താഴെ പറയുന്ന അവകാശികളുണ്ടെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സതി മാതാവ്‌ 75 
2 ജിജി ഭാര്യ 49 
3 ഹരികൃഷ്ണ, എ. ജെ. മകന്‍ 18 
4 ഹരിപ്രിയ, എ. മകള്‍ 10 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


61 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ബി4-13560/2020. 2020 നവംബര്‍ 12. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ ആറ്റിങ്ങല്‍ വില്ലേജില്‍ 
അരുണച്ചരന്രം വീട്ടില്‍ മിനു, ആര്‍. 1-6-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുടെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 
രഞ്ചു, ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ആറ്റിങ്ങല്‍ - 
അവനവഞ്ചേരി വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ മിനു, ആര്‍. 1-6-2020-90 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക്‌ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രഞ്ചു, ആര്‍. ഭര്‍ത്താവ്‌ 34 
2 ദേവജ്‌, ആര്‍. എം. മകന്‍ 5 
3 ദീക്ഷിത, ആര്‍. മകള്‍ 2 


(പ്രരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പുണ്ട്‌.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ബി4-13576/2020. 2020 നവംബര്‍ 12. 
ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ അഞ്ചുതെങ്ങ്‌ വില്ലേജില്‍ 
വിമല വിഹാര്‍ വീട്ടില്‍ അനില്‍കുമാര്‍, എസ്‌. വി., 
20-9-2013-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനൂവേണ്ടി 
ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 
പരേതന്റെ മാതാവ്‌ സതീപം സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അഞ്ചുതെങ്ങ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ അനില്‍കുമാര്‍, എസ്‌. വി. 
20-9-2013-ാ൦ തീയതി മരണപ്പെട്ടു വെന്നും പരേതന്‍ താഴെ 
പറയുന്ന അവകാശിയുണ്ടെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
സതീപം മാതാവ്‌ 84 
(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. പരേതന്‍ 
[ [ 


അവിവാഹിതനും നിസന്തിയനുമാണ്‌.?) 


8536 


KERALA GAZETTE 





ആകയാല്‍ മേല്‍പ്പറഞ്ഞ കക്ഷി പേരില്‍ അവകാശ 
സാക്ഷ്യ പ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ ബി4-14026/2020. 2020 നവംബര്‍ 19. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ കിഴുവിലം വില്ലേജില്‍ 
സ്റ്റാര്‍ ഹൌസില്‍ ഷെരീഫബീവി 8-9-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളൂുടെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ 
മകന്‍ ഷാനവാസ്‌, എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കിഴുവിലം-കുന്തള്ളൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ഷെരീഫബീവി 8-9-2020-0൦ 
തീയതി മരണപ്പെട്ടു വെന്നും പരേതയ്ക്ക്‌ താഴെ പറയുന്ന 


അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അബ്ദൂല്‍ റഷീദ്‌ ഭര്‍ത്താവ്‌ 75 
2 എ. ഷാജഹാന്‍ മകന്‍ 54 
3 ഷാനവാസ്‌, എ. i 52 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 


(10) 


MaUe enila-13025/2020. 2020 നവംബര്‍ 4. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ പുളിമാത്ത്‌ വില്ലേജില്‍ 
രാജി ഭവനില്‍ സാവിത്രി, ആര്‍. 20-9-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളൂടെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ നളിനാക്ഷന്‍, പി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പുളിമാത്ത്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ സാവിത്രി, ആര്‍. 20-9-2020-00 
തീയതി മരണപ്പെട്ടു വെന്നും പരേതയ്ക്ക്‌ താഴെ പറയുന്ന 


അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


62 


[Parr III 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നളിനാക്ഷന്‍, പി. ഭര്‍ത്താവ്‌ 75 
D രാജി, എന്‍. എസ്‌. മകള്‍ 39 


3 രാഖി, എന്‍. എസ്‌. > 37 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (Bef) 
ചിറയിന്‍കീഴ്‌. തഹശീൽദാർ. 


Varkala Taluk 
പരസ്യം 


() 


നമ്പര്‍ enil2-2312/2020. 2020 സെപ്റ്റംബര്‍ 3. 


വര്‍ക്കല താലൂക്കില്‍ അയിരൂര്‍ വില്ലേജില്‍ 
അയിരൂര്‍ - വര്‍ക്കല പി. ഒ., ചാരുംകുഴി രാജ്ഭവന്‍ വീട്ടില്‍ 
നടരാജന്‍ എന്നയാള്‍ 3-10-2014-ാഠ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അവകാശങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിനും മറ്റ്‌ ആവശുങ്ങള്‍ക്കും വേണ്ടി 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ അയിരൂര്‍ വില്ലേജില്‍ 
അയിരൂര്‍ -വര്‍ക്കല പി. ഒ., രാജ്ഭവന്‍ വീട്ടില്‍ സുധര്‍മ്മ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അയിരൂര്‍ വില്ലേജാഫീസര്‍ 
അവകാശ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മരണ സര്‍ട്ടിഫിഥറ്റെം പരിശോധിച്ചതില്‍ 
നടരാജന്‍, 3-10-2014-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്‌ 


താഴെ പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുധര്‍മ്മ ഭാര്യ 67 

2 മോട്ടിരാജ്‌ മകന്‍ 38 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞ 1-൦ 2-൦ കക്ഷികളെ അനന്തരാവകാശികളാക്കി 
സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ടോ തപാല്‍ മുഖേനയോ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. 30 ദിവസ കാലാവധി കഴിഞ്ഞു 


ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


